© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(N)/634/202 11-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


തിരുവനന്തപുരം, 19th January 2021 
വാല്യം 10 ചൊവ്വ 7s mes ൻ mae 3 
Vol. X Thiruvananthapuram, ത്ത ട്ട No. 


1942 പൌഷാം 29 


പട്ടയ 29th Pousha 1942 








PART III 
Fisheries Department 


ഫിഷറീസ്‌ സഹകരണ സംഘം രജിസ്ര്രാര്‍,/ഫിഷറീസ്‌ സമാപ്തീകരിച്ചു കൊണ്ടും ഫിഷറീസ്‌ ഡെവലപ്മെന്റ്‌ 
ജോയിന്റ്‌ ഡയറക്ടര്‍ (ദക്ഷിണമേഖല ഓഫീസര്‍, ഗ്രേഡ്‌ 11, കരുനാഗപ്പള്ളിയെ ലിക്ചിഡേറ്ററായി 
തിരുവനന്തപുരത്തിന്റെ നടപടിക്രമം നിയമിച്ചുകൊണ്ടും മേല്‍ പരാമര്‍ശം (1) പ്രകാരം ഉത്തരവ്‌ 


(ഹാജര്‍ എം. ശ്രീകണ്ഠന്‍) പുറപ്പെടുവിച്ചിരുന്നു. 


വിഷയം: -_ഫിഷറീസ്‌-__സഹകരണം-കരുനാഗപ്പള്ളി 1969-ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ 


മത്സ്യ സംസ്കരണ വിപണന തൊഴിലാളി വകുപ്പ്‌ 73 (2) എ പ്രകാരം ലിക്വിഡേഷന്‍ നടപടികള്‍ 
വികസന ക്ഷേമ സഹകരണ സംഘം പൂര്‍ത്തിയാക്കി അന്തിമ സമാപ്തീകരണ റിപ്പോര്‍ട്ട്‌ 
ക്ലിപ്തം നമ്പര്‍ എഫ്‌ (ക്യു) എം.-94/96-- സമര്‍പ്പിക്കുന്നതിന്‌ അനുവദനീയമായ പരമാവധി 
സമാപ്തീകരണം--ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. കാലയളവ്‌ 3 വര്‍ഷം ആണ്‌. എന്നാല്‍ ലിക്വിഡേറ്ററുടെ 


നിയന്ത്രണങ്ങള്‍ക്കതീതമായ കാരണങ്ങളാല്‍ 6, 7 വര്‍ഷം 


പരാമര്‍ശം; --ഈ ആഫീസിലെ ട-3-203-ലെ കഴിഞ്ഞും ലിക്വിഡേഷന്‍ നടപടികള്‍ പൂര്‍ത്തിയാക്കി അന്തിമ 


ഇത്രേ നമ്പര ഉത്തരല, റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കുവാന്‍ കഴിഞ്ഞിട്ടില്ല. 


ഉത്തരവ്‌ നമ്പര്‍ എഫ്‌3/279/2014 തീയതി 14-10-2020 
മേല്‍ സാഹചര്യത്തില്‍ 1969-ലെ കേരള സഹകരണ 


കരുനാഗപ്പള്ളി മത്സ്യ സംസ്കരണ വിപണന തൊഴിലാളി സംഘം നിയമത്തിലെ വകുപ്പ്‌ 71 (2) പ്രകാരം ടി സംഘത്തെ 
വികസന ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എഫ്‌ സമാപ്തീകരിച്ചു കൊണ്ടും ലിക്വിഡേഷന്‍ നടപടികള്‍ 
(ക്യു) എം.-94/96-ന്റെ (പ്രവര്‍ത്തനം 1969-ലെ കേരള പൂര്‍ത്തിയാക്കി അന്തിമ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കുവാന്‍ 
സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ്‌ 71 (1) പ്രകാരം കഴിഞ്ഞിട്ടില്ല. 


Gaz. No. 3/2021/DTP (Fisheries). 


209 


12th Jan. 2021] 


KERALA GAZETTE 





മേല്‍ സാഹചര്യത്തില്‍ കേരള സഹകരണ സംഘം 
നിയമത്തിലെ വകുപ്പ്‌ 71 (2) പ്രകാരം ടി സംഘത്തെ 
സമാപ്തീകരിച്ചു കൊണ്ടും ലിക്വിഡേഷന്‍ നടപടികള്‍ 
പൂര്‍ത്തിയാക്കി അന്തിമ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കു ന്നതിന്‌ 
നിലവിലെ ഫിഷറീസ്‌ ഡെവലപ്മെന്റ്‌ ഓഫീസര്‍, ഗ്രേഡ്‌ 11, 
കരുനാഗപ്പള്ളിയെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും 


ഇതിനാല്‍ ഉത്തരവായിരിക്കുന്നു. 


ലിക്ചിഡേറ്റര്‍ അടിയന്തിരമായി ചുമതല ഏറ്റെടുക്കേണ്ടതും 
സംഘത്തിന്റെ ആസ്തികളും രേഖകളും കൈവശപ്പെടുത്തി 
നിയമാനുസൃത നടപടികള്‍ സ്വീകരിച്ചും അന്തിമ 


സമാപ്തീകരണ റിപ്പോര്‍ട്ട സമര്‍പ്പിക്കേണ്ടതുമാണ്‌. 
ഇതേ നമ്പരായ ട-3-2014-ലെ ഉത്തരവ്‌ പിന്‍വലിച്ചിരിക്കുന്നു. 


(ഒപ്പ) 


ഫിഷറീസ്‌ ജോയിന്റ്‌ ഫിഷറീസ്‌ സഹകരണ 


ഡയറക്ടറുടെ സംഘം രജിസ്ട്രാര്‍/ഫിഷറീസ്‌ 
(ദക്ഷിണമേഖല ജോയിന്റ്‌ ഡയറക്ടര്‍ 
കാര്യാലയം, (ദക്ഷിണ മേഖല), 
തിരുവനന്തപുരം. തിരുവനന്തപുരം. 


ഫിഷറീസ്‌ സഹകരണ സംഘം രജിസ്ര്രാര്‍/ഫിഷറീസ്‌ 
ജോയിന്റ്‌ ഡയറക്ടര്‍ (ദക്ഷിണമേഖല 
തിരുവനന്തപുരത്തിന്റെ നടപടിക്രമം 


വിഷയം: --ഫിഷറീസ്‌--സഹകരണം--കരുനാഗപ്പള്ളി 
മത്സ്യ സംസ്കരണ വിപണന തൊഴിലാളി 
വികസന ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം 
എഫ്‌ (ക്യു) എം.-94/96- 
സമാപ്തിീകരണം-ഉത്തരവ്‌ പിന്‍വലിച്ചു 


നമ്പര്‍ 


കൊണ്ട്‌ ഉത്തരവാകുന്നു. 


പരാമര്‍ശം: -കൊല്ലം ഫിഷറീസ്‌ അസിസ്റ്റന്റ്‌ 


രജിസ്‌ ര്രാറുടെ 11-2-2014-ലെ 


എഫ്‌ /884/96-ാം നമ്പര്‍ കത്ത്‌. 


ഉത്തരവ്‌ നമ്പര്‍ എഫ്‌3/279/2014(൮) തീയതി 14-10-2020 


കരുനാഗപ്പള്ളി മത്സ്യ സംസ്കരണ വിപണന തൊഴിലാളി 
വികസനക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എഫ്‌ (ക്യു) 
എം.-94/96-ന്റെ പ്രവര്‍ത്തനം 1969-ലെ കേരള സഹകരണ 
വകുപ്പ്‌ (1) 


സമാപ്്‌തീകരിച്ചു കൊണ്ടും ഫിഷറീസ്‌ ഡെവലപ്മെന്റ്‌ 


സംഘം നിയമത്തിലെ 71 (പകാരം 
ഓഫീസര്‍, ഗ്രേഡ്‌ 11, കരുനാഗപ്പള്ളിയെ ലിക്ചിഡേറ്ററായി 
നിയമിച്ചു കൊണ്ടും മേല്‍ പരാമര്‍ശിത ഉത്തരവ്‌ (പകാരം 


ഉത്തരവ്‌ പുറപ്പെടുവിച്ചിരുന്നു. 


എന്നാല്‍ ടി ഉത്തരവ്‌ തീയതി മൂതല്‍ 3 വര്‍ഷം 


കഴിഞ്ഞിട്ടും അന്തിമ സമാപ്തീകരണ റിപ്പോര്‍ട്ട്‌ 
സമര്‍പ്പിക്കുവാന്‍ ലിക്ചിഡേറ്ററുടെ നിയ്രന്തണങ്ങള്‍ക്കതീതമായ 
കാരണങ്ങളാല്‍ കഴിഞ്ഞിട്ടില്ല. കേരള സഹകരണ സംഘം 
നിയമത്തിലെ വകുപ്പ്‌ 72 പ്രകാരം നിയമിക്കപ്പെട്ട ലിക്വിഡേറ്റര്‍ 
നിയമന തീയതി മൂതല്‍ മൂന്നു വര്‍ഷ കാലാവധിക്കുള്ളില്‍ 
അന്തിമ സമാപ്തീകരണ റിപ്പോര്‍ട്ട സമര്‍പ്പിക്കേണ്ടതായിട്ടുണ്ട്‌. 
ലിക്വിഡേഷന്‍ നടപടികള്‍ പൂര്‍ത്തിയാക്കുന്നതിന്‌ പരമാവധി 
അനുവദനീയമായ മൂന്നു വര്‍ഷ കാലാവധി കഴിഞ്ഞ 
സാഹചര്യത്തില്‍ മേല്‍ പരാമര്‍ശ ഉത്തരവിന്‌ നിയമപരമായി 


നിലനില്‍പ്പി ല്ല. 


മേല്‍ സാഹചരൃത്തില്‍ ഫിഷറീസ്‌ ഡെവലപ്മെന്റ്‌ 
ഓഫീസര്‍, ഗ്രേഡ്‌ 2, കരുനാഗപ്പള്ളിയെ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടുള്ള മേല്‍ പരാമര്‍ശിത 


ഉത്തരവ്‌ പിന്‍വലിച്ചുകൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


(പ്പ) 


ഫിഷറീസ്‌ ജോയിന്റ്‌ ഫിഷറീസ്‌ സഹകരണ 


ഡയറക്ടറുടെ സംഘം രജിസ്്രാര്‍/ഫിഷറീസ്‌ 
(ദക്ഷിണമേഖല) ജോയിന്റ്‌ ഡയറക്ടര്‍ 
കാര്യാലയം, (ദക്ഷിണ മേഖല), 
തിരുവനന്തപുരം. തിരുവനന്തപുരം. 





210 


